Kerala Gazette No. 50 dated 22nd December 2020. 


PART I Section iii 





നിയമ (നിയമനിര്‍മ്മാണം-ഡി) വകുപ്പ്‌ 





വിജ്ഞാപനം 
2020 സെപ്റ്റംബര്‍ 28 
നമ്പര്‍ 18625/ലെഗ്‌ ഡി2/2019/ നിയമം. തിരുവനന്തപുരം, 1196 കന്നി 12 
1942 ആശ്ചീനം 6. 


2020 സെപ്റ്റംബര്‍ 26-ാം തീയതി കേരള ഗവര്‍ണ്ണര്‍ വിളംബരപ്പെടുത്തിയ താഴെ പറയുന്ന 
ഓര്‍ഡിനന്‍സ്‌ പൊതുജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാല്‍ പ്രസിദ്ധപ്പെടുത്തുന്നു. 


ഗവര്‍ണ്ണറുടെ ഉത്തരവിന്‍പ്രകാരം, 


അരവിന്ദ ബാബു, പി. കെ., 
നിയമ സ്വെരകരട്ടറി. 


G.54/2020/DTP. 


47 


2 


2020-ലെ 5ൊം നമ്പര്‍ ഓര്‍ഡിനന്‍സ്‌ 


2020-ലെ കേരള വിദ്യാഭ്യാസ (ഭേദഗതി) 
ഓര്‍ഡിനന്‍സ്‌ 
ഭാരത റിപ്പബ്ലിക്കിന്റെ എഴുപത്തിയൊന്നാം സംവത്സരത്തില്‍ കേരള ഗവര്‍ണ്ണര്‍ 
വിളംബരപ്പെടുത്തിയത്‌. 
1958-ലെ കേരള വിദ്യാഭ്യാസ ആക്റ്റ്‌ വീണ്ടും 
ഭേദഗതി ചെയ്യുന്നതിനുള്ള 
ഒരു 


ഓര്‍ഡിനന്‍സ്‌, 


പിഠിക.-2019-ലെ കേരള വിദ്യാഭ്യാസ (ഭേദഗതി) ഓര്‍ഡിനന്‍സ്‌ (2019-ലെ 39) 





2019 സെപ്റ്റംബര്‍ 8-ാം തീയതി കേരള ഗവര്‍ണ്ണര്‍ വിളംബരപ്പെടുത്തിയിരുന്നതിനാലും; 


പ്രസ്തുത ഓര്‍ഡിനന്‍സിന്‌ പകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റ്‌ 
കൊണ്ടുവരുന്നതിനുള്ള ഒരു ബില്‍ 2019 ഒക്ടോബര്‍ 28-ാം തീയതി ആരംഭിച്ച്‌ 2019 
നവംബര്‍ 21-ാം തീയതി അവസാനിച്ച കേരള സംസ്ഥാന നിയമസഭയുടെ 


സമ്മേളനത്തില്‍ അവതരിപ്പിക്കുന്നതിനും പാസ്സ്റാക്കുന്നതിനും കഴിയാതിരുന്നതിനാലും; 


പ്രസ്തൂത ഓര്‍ഡിനന്‍സിലെ വ്യവസ്ഥകള്‍ നിലനിറുത്തുന്നതിനായി 2019-ലെ 
കേരള വിദ്യാഭ്യാസ (ഭേദഗതി) ഓര്‍ഡിനന്‍സ്‌ (2019-ലെ 40) 2019 ഡിസംബര്‍ 7-90 


തീയതി കേരള ഗവര്‍ണ്ണര്‍ വിളംബരപ്പെടുത്തിയിരുന്നതിനാലും; 


2019 ഡിസംബര്‍ 31-ാം തീയതി ആരംഭിച്ച്‌ അന്നേ ദിവസം അവസാനിച്ച കേരള 
സംസ്ഥാന നിയമസഭയുടെ സമ്മേളനകാലത്ത്‌ പ്രസ്തുത ഓര്‍ഡിനന്‍സിന്‌ പകരം 
സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റ്‌ കൊണ്ടുവരുന്നതിനുള്ള ഒരു ബില്‍ 


നിയമസഭയില്‍ അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും കഴിയാതിരുന്നതിനാലും; 


പ്രസ്തുത ഓര്‍ഡിനന്‍സിലെ വൃവസ്ഥകള്‍ നിലനിറുത്തുന്നതിനായി 2020-ലെ 
കേരള വിദ്യാഭ്യാസ (ഭേദഗതി) ഓര്‍ഡിസന്‍സ്‌ (2020-ലെ 2) 2020 ജനുവരി 9-ാം തീയതി 


കേരള ഗവര്‍ണ്ണര്‍ വിളംബരപ്പെടുത്തിയിരുന്നതിനാലും; 


48 


3 


2020 ജനുവരി 29-ഠം തീയതി ആരംഭിച്ച്‌ 2020 ഫെഡ്രുവരി 12-ാം തീയതി 
അവസാനിച്ച കേരള സംസ്ഥാന നിയമസഭയുടെ സമ്മേളനകാലത്ത്‌ പ്രസ്തുത 
ഓര്‍ഡിനന്‍സിന്‌ പകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റ്‌ കൊണ്ടുവരുന്നതിനുള്ള 
ഒരു ബില്‍ നിയമസഭയില്‍ അവതരിപ്പിക്കുന്നതിനും പാസ്താക്കുന്നതിനും 
കുഴിയാതിരുന്നതിനാലും; 


പ്രസ്തുത ഓര്‍ഡിനന്‍സിലെ വൃവസ്ഥകള്‍ നിലനിറുത്തുന്നതിനായി 2020-ലെ 
കേരള വിദ്യാഭ്യാസ (ഭേദഗതി) ഓര്‍ഡിനന്‍സ്‌ (2020-ലെ 13) 2020 ഫെബ്രുവരി 17-ാം 
തീയതി കേരള ഗവര്‍ണ്ണര്‍ വിളംബരപ്പെടുത്തിയിരുന്നതിനാലും; 


2020 മാര്‍ച്ച്‌ 2-ാം തീയതി ആരംഭിച്ച്‌ 2020 മാര്‍ച്ച്‌ 13-ാം തീയതി 
അവസാനിച്ച കേരള സംസ്ഥാന നിയമസഭയുടെ സമ്മേളനകാലത്ത്‌ പ്രസ്തുത 
ഓര്‍ഡിനന്‍സിന്‌ പകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റ്‌ കൊണ്ടുവരുന്നതിനുള്ള 
ഒരു ബില്‍ നിയമസഭയില്‍ അവതരിപ്പിക്കുന്നതിനും പാസ്താക്കുന്നതിനും 
കുഴിയാതിരുന്നതിനാലും; 


പ്രസ്തുത ഓര്‍ഡിനന്‍സിലെ വൃവസ്ഥകള്‍ നിലനിറുത്തുന്നതിനായി കേരള 
വിദ്യാഭ്യാസ (ഭേദഗതി) ഓര്‍ഡിനന്‍സ്‌ (2020-ലെ 22) 2020 മാര്‍ച്ച്‌ 31-ാം തീയതി കേരള 
ഗവര്‍ണ്ണര്‍ വിളംബരപ്പെടുത്തിയിരുന്നതിനാലും; 


2020 ആഗസ്റ്റ്‌ 24൦ തീയതി ആരംഭിച്ച്‌ അന്നേ ദിവസം അവസാനിച്ച കേരള 
സംസ്ഥാന നിയമസഭയുടെ സമ്മേളനകാലത്ത്‌ പ്രസ്തുത ഓര്‍ഡിനന്‍സിന്‌ പകരം 
സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റ്‌ കൊണ്ടുവരുന്നതിനുള്ള ഒരു ബില്‍ 
നിയമസഭയില്‍ അവതരിപ്പിക്കുന്നതിനും പാസ്സ്ാക്കുന്നതിനും കഴിയാതിരുന്നതിനാലും; 


ഭാരതത്തിന്റെ ഭരണഘടനയുടെ 2193-ാം അനുച്ഛേദം (2)-ാ൦ ഖണ്ഡം (എ) ഉപഖണ്‍ഡ 
പ്രകാരം 2020-ലെ കേരള വിദ്യാഭ്യാസ (ഭേദഗതി) ഓര്‍ഡിനന്‍സ്‌ (2020-ലെ 22) 2020 
ഒക്ടോബര്‍ ട-ാ൦ തീയതി പ്രാബലൃത്തിലില്ലാതായിത്തീരുമെന്നതിനാലും; 


പ്രസ്തുത ഓര്‍ഡിനന്‍സിലെ വ്യവസ്ഥകള്‍ നിലനിര്‍ത്താതിരിക്കുന്ന പക്ഷം 
വൈഷമ്യങ്ങള്‍ ഉണ്ടാകുമെന്നതിനാലും; 


കേരള സംസഥാന നിയമസഭ സമ്മേളനത്തിലല്ലാത്തതിനാലും, താന്‍ സത്വര നടപടി 
സ്വീകരിക്കേണ്ടത്‌ ആവശ്യമാകുന്ന സാഹചര്യങ്ങള്‍ നിലവിലുണ്ടെന്ന്‌ കേരള ഗവര്‍ണ്ണര്‍ക്ക്‌ 
ബോദ്ധ്യമായിരിക്കുന്നതിനാലും; 


ഇപ്പോള്‍, അതിനാല്‍, ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213-ഠാ൦ അനുച്ഛേദം 
(൬-൦ ഖണ്ഡ്പ്പകാരം നല്‍കപ്പെട്ട അധികാരങ്ങള്‍ വിനിയോഗിച്ച്‌, കേരള ഗവര്‍ണ്ണര്‍ 
താഴെപ്പറയുന്ന ഓര്‍ഡിനന്‍സ്‌ വിളംബരപ്പെടുത്തുന്നു;-- 


49 


4 


1. ചുരുക്കപ്പേരും (പാരംഭവും.--(1) ഈ ഓര്‍ഡിനന്‍സിന്‌ 2020-ലെ കേരള 
വിദ്യാഭ്യാസ (ഭേദഗതി) ഓര്‍ഡിനന്‍സ്‌ എന്ന്‌ പേര്‍ പറയാം. 


(2) ഇത്‌ 2019 മേയ്‌ 31-ാം തീയതി പ്രാബല്യത്തില്‍ വന്നതായി 
കരുതപ്പെടേണ്ടതാണ്‌. 


2. 1959-ലെ 6-ാം ആക്റ്റ്‌ താല്‍ക്കാലികമായി ഭേദഗതി ചെയ്യപ്പെടേണ്ടതാണ്‌.--ഈ 





ഓര്‍ഡിനന്‍സ്‌ നിലവിലിരിക്കുന്ന കാലയളവില്‍ 1988-ലെ കേരള വിദ്യാഭ്യാസ ആക്റ്റിന്‌ 
(1959-ലെ 6) (ഇതിനു ശേഷം (പധാന ആക്റ്റ്‌ എന്നാണ്‌ പരാമര്‍ശിക്ക പ്പെടുക) 
3 മൂതല്‍ 7 വരെ വകുപ്പുകളില്‍ പരാമര്‍ശിച്ചിരിക്കുന്ന ഭേദഗതികള്‍ക്ക്‌ 
വിധേയമായി പ്രാബല്യമുണ്ടായിരിക്കുന്നതാണ്‌. 


3. ഗാം വകുപ്പിന്റെ ഭേദഗതി.-ര്പരധാന ആക്റ്റിലെ റാം വകുപ്പില്‍, 


(എ?) (1)-ാ൦ ഉപവകുപ്പില്‍, “വിദ്യാഭ്യാസ വകുപ്പ്‌” എന്ന വാക്കുകള്‍ക്ക്‌ 


പകരം “പൊതുവിദ്യാഭ്യാസ വകുപ്പ്‌ "” എന്ന വാക്കുകള്‍ ചേര്‍ക്കേണ്ടതാണ്‌; 


(ബി) (2)-ാ൦ ഉപവകുപ്പില്‍, “ഡയറക്ടര്‍ ഓഫ്‌ പബ്ലിക്‌ ഇന്‍സ്ര്രക്ഷന്‍” 
എന്ന വാക്കുകള്‍ക്ക്‌ പകരം “ പൊതുവിദ്യാഭ്യാസ ഡയറക്ടര്‍” എന്ന വാക്കുകള്‍ 
ചേര്‍ക്കേണ്ടതാണ്‌. 


4. 9-ാം വകുപ്പിന്റെ ഭേദഗതി.--ര്പധാന ആക്റ്റിലെ ഒം വകുപ്പ്‌ (൬)-ാം 
ഉപവകുപ്പില്‍ “ഹെഡ്മാസ്റ്റര്‍"” എന്ന വാക്കിന്‌ പകരം “ഹെഡ്മാസ്റ്റര്‍ അല്ലെങ്കില്‍ 
ഹെഡ്മിസ്ര്രസ്‌ അല്ലെങ്കില്‍ വൈസ്‌ പ്രിന്‍സിപ്പല്‍, അതതുസംഗതിപോലെ,” എന്ന 


വാക്കുകളും ചിഹ്നങ്ങളും ചേര്‍ക്കേണ്ടതാണ്‌. 


5. 17ാം വകുപ്പിന്റെ ഭേദഗതി.--പ്രധാന ആക്റ്റിലെ നാം വകുപ്പ്‌ (2)-ാം 


ഉപവകുപ്പില്‍,- 


(എ) (ജി) ഖണ്ഡത്തില്‍, “ഹെഡ്മാസ്റ്റര്‍മാര്‍” എന്ന വാക്കിനു 
പകരം “ഹെഡ്മാസ്റ്റര്‍മാര്‍, അല്ല്ലെങ്കില്‍ ഹെഡ്മിസ്‌രടസുമാര്‍ അല്ലെങ്കില്‍ 
വൈസ്‌ പ്രിന്‍സിപ്പല്‍മാര്‍, അതതുസംഗതിപോലെ,” എന്ന വാക്കുകളും ചിഹ്നങ്ങളും 


ചേര്‍ക്കേണ്ടതാണ്‌; 


(ബി) (എച്ച്‌) ഖണ്ഡത്തില്‍, “ഹെഡ്മാസ്റ്റര്‍മാര്‍” എന്ന വാക്കിനു 
പകരം “ഹെഡ്മാസ്റ്റര്‍മാര്‍ അല്ല്ലെങ്കില്‍ ഹെഡ്മിസ്ര്രസുമാര്‍ അല്ലെങ്കില്‍ 
വൈസ്‌ പ്രിന്‍സിപ്പല്‍മാര്‍, അതതുസംഗതിപോലെ,”” എന്ന വാക്കുകളും ചിഹ്നങ്ങളും 


ചേര്‍ക്കേണ്ടതാണ്‌. 


50 


5 


6. 22-ാം വകുപ്പിന്റെ ഭേദഗതി.-പ്രധാന ആക്റ്റിലെ 22-ാം വകുപ്പ്‌ (൦)-ാം 
ഖണ്‍ഡത്തില്‍ “വിദ്യാഭ്യാസ വകുപ്പ്‌” എന്ന വാക്കുകള്‍ക്ക്‌ പകരം “പൊതുവിദ്യാഭ്യാസ 
വകുപ്പ്‌” എന്ന വാക്കുകള്‍ ചേര്‍ക്കേണ്ടതാണ്‌. 


7, ദാം വകുപ്പിന്റെ ഭേദഗതി.--(പധാന ആക്റ്റിലെ ദാം വകുപ്പില്‍ 





“വിദ്യാഭ്യാസ വകുപ്പ്‌” എന്ന വാക്കുകള്‍ക്ക്‌ പകരം “ പൊതുവിദ്യാഭ്യാസ വകുപ്പ്‌” 
എന്ന വാക്കുകള്‍ ചേര്‍ക്കേണ്ടതാണ്‌. 


8. റദ്ദാക്കലും ഒഴിവാക്കലും. (1) 2020-ലെ കേരള വിദ്യാഭ്യാസ (ഭേദഗതി) 


ഓര്‍ഡിനന്‍സ്‌ (2020-ലെ 22) ഇതിനാല്‍ റദ്ദാക്കിയിരിക്കുന്നു. 


(2) അങ്ങനെ റദ്ദാക്കിയിരുന്നാല്‍ത്തന്നെയും, പ്രസ്തുത ഓര്‍ഡിനന്‍സ്‌ പ്രകാരം 
ഭേദഗതി ചെയ്യപ്പെട്ട (പധാന ആക്റ്റിന്‍കീഴില്‍ ചെയ്തതോ ചെയ്തതായി 
കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും കാരൃമോ, എടുത്തതോ എടുത്തതായി 
കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും നടപടിയോ, ഈ ഓര്‍ഡിനന്‍സ്‌ പ്രകാരം 
ഭേദഗതി ചെയ്യപ്പെട്ട ്രധാന ആക്റ്റിന്‍കീഴില്‍ ചെയ്തതായോ എടുത്തതായോ 


കരുതപ്പെടേണ്ടതാണ്‌. 


ആരിഫ്‌ മുഹമ്മദ്‌ ഖാന്‍, 
ഗവര്‍ണ്ണര്‍. 


(ശരിത്തര്‍ജ്ജമ) 


ഇന്ദുകല, പി., 
അഡീഷണല്‍ നിയമ സ്വെക്രട്ടറി. 


51 


